61 


Ponnani Taluk 


പരസ്യം 

( 1 ) 


നമ്പർ ഡി1-4481 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
പൊന്നാനി താലൂക്കിൽ , എടപ്പാൾ 

എടപ്പാൾ വില്ലേജിൽ , 
മാധവ മേനോൻ , S / o . കുഞ്ഞുണ്ണി നായർ , തോട്ടത്തിൽ 
( കഴുങ്ങിൽ ) ഹൗസ് , തലമുണ്ട് പി.ഒ. എടപ്പാൾ എന്നവർ 
മരണപ്പെട്ടുപോയെന്നും , പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
മീനാക്ഷിക്കുട്ടി , പി , സമർപ്പിച്ച് അപേക്ഷയിൻമേൽ എടപ്പാൾ 
വില്ലേജ് ഓഫീസർ വഴി അന്വഷണം നടത്തിയതിൽ 
മാധവമേനോൻ , S / o . കുഞ്ഞുണ്ണി നായർ , തോട്ടത്തിൽ 
( കഴുങ്ങിൽ ) ഹൗസ് , തലമുണ്ട് പി.ഒ. എടപ്പാൾ എന്നവർ 
15-5-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും , പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) പേർ മാത്രമാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


( 3 ) 
നമ്പർ ഡി1-4592 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
പൊന്നാനി താലൂക്കിൽ , പെരുമ്പടപ്പ് വില്ലേജിൽ , 
അറുമുഖൻ , S / o . കുഞ്ഞിമോൻ , നെല്ലിക്കൽ ഹൗസ് , 

പി.ഒ. 
പാലപ്പെട്ടി എന്നവർ മരണപ്പെട്ടുപോയെന്നും , പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് 
പരേതന്റെ ഭാര്യ പത്മാവതി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
പരുമ്പടപ്പ് വില്ലേജ് ഓഫീസർ വഴി അന്വഷണം 
നടത്തിയതിൽ അറുമുഖൻ , S / o . കുഞ്ഞിമോൻ നെല്ലിക്കൽ 
ഹൗസ് , പി.ഒ. പാലപ്പെട്ടി എന്നവർ 25-1-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 ( മൂന്ന് ) പേർ 

മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
പത്മാവതി 

ഭാര്യ 
ഷീജ , എൻ.എ. 

മകൾ 

42 
3 ഷൈജു , എൻ . മകൻ 

36 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് , അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസങ്ങൾക്കുളളിൽ രേഖാമൂലം 
പൊന്നാനി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരാകേണ്ടതാണ് . 
കാലാ വ ധി ക ഴി ഞ്ഞാ , തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


68 


ബന്ധം 


1 


78 


2 


48 


മീനാക്ഷിക്കുട്ടി , പി . ഭാര്യ 
മാധുരി , പി . 

മകൾ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് , അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസങ്ങൾക്കുള്ളിൽ രേഖാമൂലം 
പൊന്നാനി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞാ , തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 


( 4 ) 


S / o . അ പ്പു , 


നമ്പർ ഡി1-45822021 . 

2021 ആഗസ്റ്റ് 11 . 
പൊന്നാനി താലൂക്കിൽ , പെരുമ്പടപ്പ് വില്ലേജിൽ , 
കുഞ്ഞികുട്ടൻ , 

കറുത്തടത്ത് 

ഹൗസ് , 
പി.ഒ. പാലപ്പെട്ടി എന്നവർ മരണപ്പെട്ടുപോയെന്നും , പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് 
പരേതന്റെ മകൻ ഉല്ലാസൻ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 
പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
കുഞ്ഞികുട്ടൻ , S / o . അപ്പു , കറുത്തേടത്ത് ഹൗസ് , പി . ഒ , 
പാലപ്പെട്ടി എന്നവർ 6-6-1981 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 6 ( ആറ് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


നമ്പർ ഡി1-4594 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
പൊന്നാനി താലൂക്കിൽ , പെരുമ്പടപ്പ് വില്ലേജിൽ , 
സുഹൈബ് , വി.കെ. S / o . അബ്ദുൾകാദർ , കുന്നനയിൽ 
ഹൗസ് , പി.ഒ. പെരുമ്പടപ്പ് എന്നവർ മരണപ്പെട്ടുപോയെന്നും , 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും 
കാണിച്ച് പരേതന്റെ സഹോദരൻ ശിഹാബ് വി . കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ സുഹൈബ് , വി.കെ. 
S / o . അബ്ദുൾകാദർ , കുന്നനയിൽ ഹൗസ് , പി.ഒ. പെരുമ്പടപ്പ് 
എന്നവർ 23-6-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 5 ( അഞ്ച് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബസും 


ബസും 


1 


65 


1 


യശാദ 


68 


2 


55 


2 


61 


3 


36 


3 


59 


4 . 


34 


4 


58 


5 . 


33 


5 


53 


അബ്ദുൾ കാദർ പിതാവ് 
റസിയ 

മാതാവ് 
ഷഹർബാൻ , വി.കെ. സഹോദരി 
ഷഹന മുംതാസ് 

ശിഹാബ് , വി . കെ . സഹോദരൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് , അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസങ്ങൾക്കുള്ളിൽ രേഖാമൂലം 
പൊന്നാനി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞാ , തപാൽ മാർഗ്ഗ മായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


6 


മകൾ 
ലക്ഷ്മി , കെ . 
ഉല്ലാസൻ , കെ . കെ . മകൻ 
സരള 

മകൾ 
രാജീവ് , കെ . 

മകൻ 
ഉദയകുമാർ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് , അനന്തരാവകാശ സാക്ഷ്യപ്രതം അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസങ്ങൾക്കുളളിൽ രേഖാമൂലം 
പൊന്നാനി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞാ , തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


51 


താലൂക്കാഫീസ് , 
പൊന്നാനി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


379 


Gaz . No. 35 / 2021 / DTP ( CLR - Supplement ) . 

Digitally signed by Salim A 
Date : 2021.09.30 17:14:18 
+ 05'30 ' 


Salim A 


